Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 -2011 


Government of Kerala 
- കേരള സർക്കാർ 

2010 


OVERNM 


നും സ 
VMENT OF 
न्यावापत 


OF KERT 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th July 2010 
2010ജൂലൈ 27 
5th Sravana 1932 
1932 ശാവണം 5 


നമ്പർ 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ബി1- 3464/ സി. ആർ- 1. 


2010 ജൂ 


ൺ 16 . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 3464 | ആർ. എ . 
നമ്പരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആലപ്പുഴ ജില്ല , ചേർത്തല 
താലൂക്ക്, ഹിദായത്തുൽ ഇസ്ലാം സമാജത്തിന്റെ അരൂക്കുറ്റി 
വില്ലേജിൽ സർവ്വേ 185 / 6 - 1, 185 / 7 - 2 നമ്പർ പ്രകാരമുള്ള 
സ്ഥലത്തിന്റെ മദ്ധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന നടവഴി മാറ്റി 
വഖഫിന്റെ കിഴക്കേ അതിരിലൂടെ റോഡ് നിർമ്മിക്കുന്നതിന് 
ആവശ്യമായ സ്ഥലംഅരൂക്കുറ്റി ഗ്രാമ പഞ്ചായത്തിന് കൈമാറാൻ 
അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് വഖഫ് സെക്രട്ടറി 


അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ആയതിനാൽ വഖഫിന്റെ 
കിഴക്കേ അതിരിലൂടെയുള്ള സ്ഥലം റോഡിന് വിട്ടുകൊടുക്കു 
ന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
നിർദ്ദേശമോ ഉണ്ടെങ്കിൽ ആയത് 15 ദിവസങ്ങൾക്കകം 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് 
ബോർഡ്, കലൂർ, കൊച്ചി- 17 എന്ന വിലാസത്തിൽ രേഖാമൂലം 
സമർപ്പിക്കേണ്ടതാണ്. 


നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്ന യാതൊരു 
ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും ബോർഡ് പരിഗണിക്കുന്നതല്ല. 


വി . ഐ . പി. റോഡ്, 
കലൂർ, കൊച്ചി. 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് 

ഓഫീസർ. 


